Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


Regated 5:5-2012 with R$?** 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
| KL/ TV( N )/12/12-14 


GOVERN 


കേന 


- 


രള സർക് 
IEMENT OF S 


ക്കാർ 


- 


KERALA 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


) 


THIRUVANANTHAPURAM , TUESDAY 


No . 


18th September 2012 
2012 സെപ്റ്റംബർ 18 
27th Bhadra1934 
- 1934 ഭാദം 27 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


നോട്ടീസ് 


- (1) 


നമ്പർ എ - 451/ 2012. 

2012 ആഗസ്റ്റ് 10 . 
ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശീ . മുനി യാ ണ്ടിയുടെ ആശിതർക്ക് തൊഴി ലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 2,66,633 (രണ്ടുലക്ഷത്തി 
അറുപത്തി ആറായിരത്തി മുപ്പത്തിമൂന്ന് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പ രി ഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിതയായി, വസന്തി (ഭാര്യ) , 
പന്നിയാർ എസ്റ്റേറ്റ്, ആനയിറങ്കൽ ഹബ്, ആനയിറങ്കൽ പി. ഒ. 
എന്നിവർ മാത്രമേയുള്ളുവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസ 
ത്തിനകം എൻറമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തുക 
മു ഴു വനും മേൽപറഞ്ഞ വ്യക്തി ക്ക് വിതരണം 
ചെയ്യു ന്ന താ ണ് . അതി നു ശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ എ - 446/2011. 

2012 ആഗസ്റ്റ് 18 . 
സ്റ്റാഗ് ബ്രേക്ക്എസ്റ്റേറ്റിന്റെ കീഴിൽ ജോലി നോക്കിവരവെ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . രാജന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
- 5,48,432 (അഞ്ചുലക്ഷത്തിനാൽപത്തി എട്ടായിരത്തി നാനൂറ്റി 
മുപ്പത്തിരണ്ട്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ 
ആശ്രിതരായി 1. ശ്രീമതി ലത ( ഭാര്യ ), സി . ആർ. നമ്പർ 1237, 
സ്റ്റാഗ് ബുക്ക്എസ്റ്റേറ്റ്, പള്ളിക്കുന്ന് പി . ഒ ., പീരുമേട് 
2. ശാന്തി (മകൾ), 3. മണിക ണൻ (മകൻ) എന്നിവർ 
മാ ത്രമേയുള്ളൂവെന്നും റിപ്പോർട്ട് ചെയ്തി രി ക്കു ന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെ ങ്കി ലു മു ണ്ട ങ്കിൽ അവർക്കുള്ള അ വ കാശം ഇ 

നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി സമർപ്പി 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേ ണ്ട തു മാ ണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ് . അതി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


46 


KERALA GAZETTE 


[PART III 


നമ്പർ എ - 51/ 2012. 

2012 ആഗസ്റ്റ് 23. 
ബിജു , കെ . എസ്. - ന്റെ കീഴിൽ ജോലി നോ ക്കി 
വ ര മാ ര ക മാ യി അ പ കടമുണ്ടാ യി മ ര ണ മടഞ്ഞ 
ശ്രീ . പി . ഡി . റജിയുടെ ആശിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 6,05,945 ( ആറുലക്ഷത്തി 
അയ്യാ യിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച്രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിത രായി 
1. റ്റി . കെ . സുനി (ഭാര്യ ) , പൊയ്ക്കപ്പറമ്പിൽ, കുഴിമറ്റം പി . ഒ. 
2 . ശാന്തമ്മ ( അ മ്മ ) , 3. ആതിര ( മ കൾ) എന്നിവർ 
മാ ത്രമേയുള്ളുവെന്നും റിപ്പോർട്ട് ചെയ്ത്തി രി ക്കു ന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആ രെ ങ്കി ലു മു ണ്ട ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എൻ മുൻപാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
ത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പ രി ഹാ ര ത്തുക മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ് . അതി നു ശേഷം ലഭിക്കുന്ന 
അവകാശ വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നിർദ്ദിഷ്ട സമ യ ത്തിനകം യാതൊരു അവകാശ വാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തിക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . അതി നു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 
ഡെപ്യൂട്ടി ലേബർ 

- ( ഒപ്പ്) 
കമ്മീഷണറുടെഓഫീസ്, 

വർക്ക് മെൻസ് 
കോട്ടയം. 

- കോമ്പൻസേഷൻ കമ്മീഷണർ. 
നോട്ടീസ് 

- (1) 
നമ്പർ ഇ . 281 / 2011. 

2012 ജൂൺ 27. 
- ഹിന്ദു സ്ഥാ ൻ കൺ സ് ടക്ഷൻ കമ്പനി ലിമിറ്റഡ്, 
ആന്ധ പ ദേശ്- ന്റെ കീഴിൽ ജോലി നോ ക്കി വ ര 
അപകടമുണ്ടായി 10 - 9 - 2010 -ാം തീയതി മരണമടഞ്ഞ കുന്നത്ത് 
യൂസഫ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകു ന്ന തി നായി ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി 
ലിമിറ്റഡ് 7, 16 , 212 (ഏഴുലക്ഷത്തി പതിനാറാ യിരത്തി 
ഇരുന്നൂറ്റി പന്ത്രണ്ട്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക് മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവ്വചിച്ചപകാരം മ ര ണ മടഞ്ഞ 
ശ്രീ . കുന്നത്ത് യുസഫിന്റെ ആശ്രിതയായി 1. ശ്രീമതി റംല 
( ഭാര്യ ), 2. ഷഹന ഷെറിൻ ( മെനർ മകൾ), 3. ഷബാന 
( മൈനർ മകൾ), 4. ശ്രീമതി ഇയ്യാത്തു (മാതാവ്), കുന്നത്ത് വീട്, 
ചോഴി പ്പ ടി , കൂട്ടിൽ, മങ്ക ട , പരു ന്തൽമണ്ണ് എന്നിവർ 
മാത്രമേയുള്ളൂവെന്ന് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തിനകം യാതൊര വ കാ ശ വാ ദ വും 
ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ് . അ തി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ എ - 397 / 2012 . 

2012 ആഗസ്റ്റ് 23. 
കെ .എസ്. ഇ . ബി . യുടെ കീഴിൽ ജോലി നോ ക്കി 
വ ര മാ ര ക മാ യി അ പ കട മു ണ്ടായി മ ര ണ മടഞ്ഞ 
ശീ . തോമസ് ദേവസ്യയുടെആശിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,69 ,640 ( നാലുലക്ഷത്തി 
അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റിനാൽപ്പത് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ചപകാരം ടിയാന്റെ ആശ്രിതയായി, 
ശ്രീമതി മേരി തോമസ് (ഭാര്യ), നടുത്തൊട്ടിയിൽ, കരൂർ പി . ഒ., 
പാല , നെല്ലിത്താനം കോളനി എന്നവർ മാത്രമേയുള്ളുവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 5 ) 


നമ്പർ എ - 502 / 2012. 

2012 ആഗസ്റ്റ് 23. 
തോമസ് പാറ യിൽ സാമു വൽ- ന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശീ . അ ജി ജോർജ്ജിന്റെ ആശിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 6,18,170 (ആറുലക്ഷത്തി 
പതിനെട്ടായിരത്തി ഒരു നൂറ്റി എഴുപത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പ രി ഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവ്വചിച്ചപകാരം ടിയാന്റെ ആശ്രിതരായി 1. ജോർജ്ജ് 
(അച്ഛൻ), വട്ടമുകളേൽ, കുറവിലങ്ങാട് 2. റോസമ്മ ജോർജ്ജ് 
(അമ്മ), വട്ടമുകളേൽ, കുറവിലങ്ങാട് എന്നിവർ മാത്രമേയുള്ളു 
വെന്നും റിപ്പോർട്ട് ചെയ്ത്തി രി ക്കു ന്നു . അപ കാ രമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 


നമ്പർ ഇ . സി . സി. 85/ 2007. 

2012 ജൂ ലൈ 12 . 
ശ്രീ . ഷിഹാബ് S/o മുഹമ്മദ് പനയ്ക്കൽഹൗസ്, തിരൂർ 
എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ 
അപകടമുണ്ടായി 13 - 6 - 2007 -ാം തീയതി മരണമടഞ്ഞ ദാസൻ 
എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി ന്യൂ ഇന്ത്യാ അഷുറൻസ്കമ്പനി ലിമിറ്റഡ് 4,90,936 
( നാലുലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി 
യാറ് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട്. 
വർക്ക് മെൻസ് കോമ്പൻസേ ഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പനുസരിച്ച് നിർവ്വചിച്ചപകാരം മര ണ മടഞ്ഞ 
ശ്രീ . ദാസന്റെ ആശ്രിതയായി 1. ശ്രീമതി ഷർമിള, വി . വി . 
( ഭാര്യ) , 2. ശ്രീ . ചാമുട്ടി ( പിതാവ്) , തോട്ടത്തിൽ പറമ്പിൽ 
ഹൗസ്, അന്നാര, തിരൂർ പി. ഒ. എന്നിവർ മാത്രമേയുള്ളൂവെന്ന് 
തിരൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസ 
ത്തിനകം എന്റെ മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരവകാ ശ വാദവും ഉന്നയിച്ചി ല്ലെ ങ്കിൽ മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
ശേഷംലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
ഡെപ്യൂട്ടി ലേബർ 

- ( ഒപ്പ്) 
കമ്മീഷണറുടെ ഓഫീസ്, 

വർക്ക് മെൻസ് 
- പാലക്കാട്. 

- കോമ്പൻസേഷൻ കമ്മീഷണർ. 


നിർവ്വക), വളൽ 
കയ് 
ത 


